Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


सत्यमेव जयते 


ം 


GOVERNN 


. 
കര 


രള സർക്ക 
NMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


5th July 2011 
2011 ജൂലൈ 5 
14th Ashadha 1933 
1933 ആഷാഢം 14 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

- വിജ്ഞാപനം 


നമ്പർ ബി2 - 3111 / സി .ആർ.1. - 

2011 ഏപ്രിൽ 19. 
-- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 3111 / ആർ. എ . നമ്പരായി 
രജിസ്റ്റർ ചെയ്ത ആലുവ താലൂക്ക്, ചൊവ്വര പടിഞ്ഞാറെ 
ജമാഅത്ത്പള്ളി വക ആലുവ താലൂക്ക്, ചൊവ്വര വില്ലേജിൽ 
റീ സർവ്വ 454 / 3 - ൽപ്പെട്ട 22.82 ആർ (54. 43 സെന്റ്) കൃഷി 
സ്ഥലം വിൽക്കുന്നതിനും ടി സംഖ്യ ഉപയോഗിച്ച് മേൽ 
വില്ലേജ് റീ സർവ്വ 386 / 1 - ൽപ്പെട്ട് 7. 32 ആർ പുരയിടം 
വാങ്ങുന്നതിനും വഖഫ് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

-- മേൽ വസ്തു വിൽപ്പന നടത്തുന്നതും വാങ്ങുന്നതും 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തിയ തീയതി മുതൽ 15 ദിവസ 
ത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ്, വി . ഐ . പി. റോഡ്, കലൂർ, കൊച്ചി- 17 
എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന യാതൊരു ആക്ഷേപ 
ങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതല്ല എന്ന വിവരവും 
ബന്ധപ്പെട്ട എല്ലാവരേയും അറിയിക്കുന്നു. 


വി . ഐ . പി. റോഡ്, 
കലൂർ, കൊച്ചി. 


- ( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


